





ജലജന്യ രോഗങ്ങള്‍ 





കേരള ശാസ്രതസാഹിത്യ പരിഷത്ത്‌ 


ജലജന്യ രോഗങ്ങള്‍ ഠ ലഘുലേഖ ഠ പ്രസാധനം വിതരണം: കേരള ശാസ്ത്രസാഹിത്യ 
പരിഷത്ത്‌ , കോഴിക്കോട്‌ 673 002 ഠ മെയ്‌ 1990 ഠ അച്ചടി: കാലിക്കററ പ്രിന്‍റിങ കോംപ്ലക്സ്‌ 
ഠ വില രണ്ട്‌ രൂപ 


7ദ്ലിമയലിമ്ഠായ്‌ ലിക പച 1൪ഠളുമള്ലി ഠ 2ഡാിടിഘാഠ ൭൩ ദടബിാഡഥര്‍ 1 10 ്ചിഒ ടടന്മ 
ട്ല്വ്റൃമ 1൨ഛ്ട്ഘി, 14ഠമ്സിഗര്‍േ- 673 002 ഠദ്ചു' 1990 ഠ 2൨൨൧: ലിയെ ൨ന൩ബ 
€ഠ്ഥിലം 1.0 ഠ നം: 1൦ യാ 


16ഒദ്വാ 0458 110 14൦90 5 1 200 1, 3/90 


ജലജന്യ രോഗങ്ങള്‍ 


മനുഷ്യരാശിയെ ഇന്ന്‌ അലട്ടുന്ന രോഗങ്ങളില്‍ മുഖ്യമായ 
വിഭാഗം സാം്രകമിക രോഗങ്ങളാണ്‌. പലതരം അണുക്കള്‍ മൂലമുണ്ടാ 
കുന്ന ഇത്തരം രോഗങ്ങള്‍ പ്രതേകിച്ചും മൂന്നാംലോക രാജ്യങ്ങളി 
ലാണ്‌ കാണപ്പെടുന്നത്‌. ഈ രാജ്യങ്ങളില്‍ തന്നെയും ദരിര്ര ജനവിഭാഗ 
ങ്ങളെയാണ്‌ ഇവ കൂടുതലായും ബാധിക്കുന്നത്‌. 


ഈവക രോഗങ്ങളില്‍ ഗണ്യമായ ഒരു പങ്ക്‌ വെള്ളവുമായി 
ബന്ധപ്പെട്ടവയാണ്‌. കുടിക്കാനും കുളിക്കാനും മററുമായി ഉപയോ 
ശിക്കുന്ന വെള്ളത്തിന്‍െറ ദൌര്‍ലഭ്യം നമ്മുടെ നാട്ടിലെ ര്രധാന സാമൂ 
ഹൃരപശനങ്ങളിലൊന്നാണ്‌. വെള്ളത്തിന്‍െറ ദൌര്‍ലഭ്യം അനുഭവപ്പെ 
ടുന്ന (പദേശങ്ങളിലാണ്‌ ജലജന്യരോഗങ്ങള്‍ കൂടുതലായി കണ്ടു 
വരുന്നത്‌. അണുക്കളും മററു മാലിന്യങ്ങളും കലര്‍ന്ന വെള്ളം ഉപ 


൧4 


യോഗിക്കാന്‍ ജനങ്ങള്‍ നിര്‍ബന്ധിതരാകുന്നതാണ്‌ കാരണം. മാലിന്യ 
്ങളില്ലാത്ത ശുദ്ധജലം വേണ്ടതോതില്‍ ഉറപ്പുവരുത്താനുള്ള സാമൂഹ്യ 
സംവിധാനങ്ങള്‍ ഈ പ്രദേശങ്ങളില്‍ നിലവിലില്ല എന്നതാണ്‌ സത്യം. 
രോഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ദാരിദ്യവും മുലം കൂടി 
വെള്ളത്തിന്‍െറ ഗുണനിലവാരം ഉറപ്പുവരുത്താന്‍ ജനങ്ങള്‍ക്കു സാധി 
ക്കുന്നുമില്ല. 


വേണ്ടതോതില്‍ നല്ല വെള്ളം നല്‍കുക എന്ന ഒററ നടപടി 
കൊണ്ട്‌ ഇന്നുള്ള രോഗാതുരത 30 മുതല്‍ 40 വരെ ശതമാനം 
കുറയ്ക്കാമെന്നാണ്‌ ചില പഠനങ്ങള്‍ സൂചിപ്പിക്കുന്നത്‌. ജനങ്ങളുടെ 
ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള നടപടിയായി കണ്ടുകൊണ്ട്‌ വന്‍ 
തോതിലുള്ള പ്രവര്‍ത്തനം ഈ മേഖലയില്‍ ഉണ്ടായേ തീരൂ. 


ജലജന്യ രോഗങ്ങള്‍ 


ജലജന്യ രോഗങ്ങളെ ഇങ്ങനെ തരംതിരിക്കാം. 
മുഖ്യമായും മലിനജലം മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്‍ 
1. വൈറസുകള്‍ മുലം 
0. പിള്ളവാതം (പോളിയോ) 
൧. മഞ്ഞപ്പിത്തം (ഹൈപ്പറൈറററിസ്‌) 
2. ബാക്ട?7രിയകള്‍ മുലം 
. ഗാസ്‌ട്രോഎന്‍ററൈററിസ്‌ 
. ടൈഫോയ്ഡ്‌ 
. കോളറ 
. ഷിഗല്ലോസിസ്‌ 


ന.൧..റലല 


' ലെപ്റേറാ സ്പൈറോസിസ്‌ (വീല്‍ഡ്‌ ഡിസീസ്‌) 


3, പ്രോടസോവകള്‍ മുലം 
ഠ. അമീബിയാസിസ്‌ 
൧. ഗിയാര്‍സിയാസിസ്‌ 
൧, വിരകള്‍ മുലം 


8, മൂഖ്യമായും വെള്ളത്തിന്‍െറ ദൌര്‍ലഭ്യം മൂലം 
1. ത്വക്‌ രോഗങ്ങള്‍ (ചൊറി, ചിരങ്ങ 
2. ന്റേത രോഗങ്ങള്‍ ((ടക്കോമ) 


റ. രാസവസ്തുക്കളാല്‍ ജലം മലിനപ്പെടുന്നതു മൂലം 


മുകളില്‍ സൂചിപ്പിചചുവയില്‍, പിള്ളവാതം, മഞ്ഞപ്പിത്തം, 
ഗാസ്ഥ്രേറാ ഏന്‍ററൈററിസ്‌, ടൈഫോയ്ഡ്‌, കോളറ, ഷിഗല്ലോസിസ്‌, 


൭ 


അമീബിയാസിസ്‌ എന്നീ രോഗങ്ങള്‍ നമ്മുടെ നാട്ടില്‍ ഇന്നും പ്രധാന 
പ്പെട്ട സാമൂഹ്യപശ്നമായി അവശേഷിക്കുകയാണ്‌. 


ആവശ്യാനുസരണം ജലമെത്തിക്കുകവഴി 8 ഗ്രൂപ്പില്‍പ്പെടുത്തി 
യിട്ടുള്ള രോഗങ്ങളെ പരിപൂര്‍ണമായും നിയ്ര്രിയ്ക്കുവാന്‍ കഴിയും. 
വെള്ളം സുലഭമാവുക വഴി ഒരു പരിധിവരെ 7, ഗ്രൂപ്പിലെ രോഗ 
ങ്ങളുടെ വ്യാപനത്തിലും കുറവുണ്ടാകും. എന്നാല്‍, അണുവിമുക്ത 
മായ ശുദ്ധജലം ആവശ്യത്തിന്‌ എല്ലാ പ്രദേശത്തും എത്തിക്കുവാന്‍ 
സാധിച്ചാല്‍ ( ഗ്രൂപ്പിലെ രോഗങ്ങളെയും പൂര്‍ണമായി തടയുവാന്‍ 
നമുക്കു കഴിയും. രാസവസ്തുക്കള്‍ മൂലം ജലം മലിനപ്പെടുന്നതു 
വഴി പകരുന്ന രോഗങ്ങള്‍ അതതു രാസവസ്തുവിന്‍െറ ഘടനയനു 
സരിച്ചുളളവയാണ്‌. അതുകൊണ്ടുതന്നെ, ഈ രീതിയില്‍ രാസ 
വസ്തുക്കള്‍ ജലത്തിലേക്കൊഴുക്കുന്ന സ്രോതസുകളെ നിയ്യ്ത്തിച്ചു 
കൊണ്ടു മാര്രമേ അത്തരം രോഗങ്ങളില്‍ നിന്നും നമുക്കു രക്ഷ 
പ്പെടാനാവൂ. 


ഗാസ്ട്രോഎന്‍ററൈററിസും കോളറയും ഷിഗല്ലോസിസും 
അമീബിയാസിസും വയറിളക്കരോഗങ്ങളുടെ പട്ടികയില്‍ പെടുന്ന 
വയാണ്‌. നമ്മുടെ നാട്ടില്‍ ഏററവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്‌ന 
ങ്ങളായി തുടരുന്നവയാണവ. 


വയറിളക്കരോഗങ്ങള്‍കൊണ്ട്‌ വര്‍ഷംതോറും ഇന്ത്യയില്‍ 15 
ലക്ഷം കുട്ടികളെങ്കിലും മരിക്കുന്നു എന്നാണ്‌ ഒരു കണക്ക്‌. കേരള 
ത്തില്‍ തന്നെ കാല്‍ ലക്ഷത്തോളം കുട്ടികളുടെ മരണങ്ങള്‍ തടയാ 
വുന്നവയാണ്‌. ഈ മരണങ്ങളില്‍ നാലിലൊന്നും വയറിളക്ക രോഗങ്ങള്‍ 
മൂലം തന്നെയാണ്‌ സംഭവിക്കുന്നത്‌. 


ഈ രോഗങ്ങള്‍ക്കെതിരെ സാമൂഹു (പവര്‍ത്തകരായ നമുക്ക്‌ 
എന്തു ചെയ്യാന്‍ കഴിയും? വ്യാപകമായ ബോധവത്കരണം കൊണ്ട്‌ 
വയറിളക്ക മരണങ്ങള്‍ ഏറെക്കുറെ തടയാന്‍ സാധിക്കും. എന്നാല്‍ 
വയറിളക്കരോഗങ്ങളുടെ ഇന്നത്തെ നിരക്കില്‍ ഗണ്യമായ കുറവു 
വരുത്തണമെങ്കില്‍ മററു സാമൂഹ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്‍ 
ക്കൂടെ നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. 


വയറിളക്കരോഗങ്ങളുടെ ചികിത്സ 

വയറിളക്ക രോഗമുളളവരില്‍ മരണം സംഭവിക്കുന്നത്‌ ശരീര 
ത്തിലെ ജലാംശവും ഉപ്പും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്‌. ഇതിനെ 
നിര്‍ജലനം (൧൭൩൭൪10൬ എന്നു പറയുന്നു. 


എങ്ങനെയാണ്‌ നിര്‍ജ്ജലനം സംഭവിക്കുന്നത്‌ 


ശരീരത്തിന്‍െറ നിലനില്‍പിന്‌ വെള്ളവും ഉപ്പും അത്യന്താപേക്ഷിത 
മാണ്‌. നാം വെള്ളം കുടിക്കുന്നതിലൂടെയും ആഹാരം കഴിക്കുന്നതി 
ലൂടെയുമാണ്‌ ഇവ ലഭ്യമാകുന്നത്‌. മലമൂത്രവിസര്‍ജനം, വിയര്‍പ്പ്‌ 
എന്നിവകൊണ്ടു ശരീരത്തില്‍ നിന്നും വെള്ളവും ഉപ്പും നഷ്ടപ്പെടുന്നു. 
വയറിളക്കമുള്ളപ്പോള്‍ ശരീരത്തില്‍ നിന്നും ഇവ കൂടുതലായി നഷ്ട 
മാകുന്നു. ഛര്‍ദ്ദിയും, വയറിളക്കവുമുണ്ടെങ്കില്‍ ഇവയുടെ നഷ്ടം 
കൂടുതലായി തീരും. വയറിളക്കമുള്ള ഒരു കുട്ടിയില്‍നിന്നും വെള്ളവും 
ഉപ്പും കുറേ സമയം തുടര്‍ച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാല്‍ 
എന്താണ്‌ സംഭവിക്കുന്നത്‌? പ്രധാനമായും ഇത്‌ എത്രമാത്രം വെള്ളവും 
ഉപ്പും ശരീരത്തില്‍നിന്നും നഷ്ടപ്പെടുന്നുവെന്നതിനെ ആശ്രയിച്ചായി 
രിക്കും. വയറിളക്കത്തിന്‍െറ ആരംഭഘട്ടത്തില്‍ വെള്ളത്തിന്‍െറയും ഉപ്പി 
ന്‍െറയും നഷ്ടം അധികരിച്ചതായിരിക്കുകയില്ല. ഈ നിലയില്‍ രോ 
ഗിതുടരുന്ന പക്ഷം ഇവയുടെ കുറവിന്‍െറ ലക്ഷണങ്ങളും കാണാന്‍ 
കഴിയില്ല. ഈ നിലയില്‍ അപകട സാധ്യതയും കുറവാണ്‌. സമൂഹ 
തലത്തില്‍ നിങ്ങള്‍ പ്രവര്‍ത്തിക്കുകയാണെങ്കില്‍ നൂറില്‍ തൊണ്ണൂറെണ്ണ 
വും ഇത്തരത്തിലുള്ള ലഘുവായ കേസുകളാണെന്നു കാണാം. 


എന്നാല്‍ വയറിളക്കം തുടര്‍ന്നു നിലനിന്നാല്‍ ശരീരത്തില്‍നിന്നും 
വെള്ളവും ഉപ്പും തുടര്‍ച്ചയായി നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 
യായാല്‍ ഒരു ഘട്ടമാവുമ്പോള്‍ നഷ്ടം വളരെയധികമാവുകയും നിര്‍ജ്‌ 
ജലനത്തിന്‍െറ ലക്ഷണങ്ങള്‍ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. നിര്‍ജ്ജ 
ലന ലക്ഷണങ്ങള്‍ പ്രത്യക്ഷപ്പെട്ടാല്‍ പിന്നെ കൂടുതല്‍ വെള്ളവും 


ഉപ്പും നല്കാത്തപക്ഷം അപകടം ഗുരുതരമാവുകയും മരണത്തിലേ 
ക്കെത്തിക്കുകയും ചെയ്യും. നിര്‍ജ്ജലനലക്ഷണങ്ങള്‍ പ്രത്യക്ഷപ്പെടാ 
നും ഇടയാകും. (1) നാം ഉള്ളിലാക്കുന്നതിലും കൂടുതല്‍ വെള്ളവും 
ഉപ്പും നഷ്ടപ്പെട്ടാല്‍ (2) നഷ്ടപ്പെടുന്നത്‌ പരിഹരിക്കാന്‍ തക്കവണ്ണം 
ഉപ്പു ചേര്‍ത്ത പാനീയം ഉള്ളിലാക്കിയില്ലെങ്കില്‍ ഛര്‍ദ്ദിയിലൂടെ കൂടു 
തല്‍ വെള്ളവും ഉപ്പും നഷ്ടപ്പെടുന്നതിലൂടെയും കുഞ്ഞുങ്ങള്‍ക്കും 
കൊച്ചു കുട്ടികള്‍ക്കും വയറിളക്കം പനി എന്നിവകൊണ്ടും നിര്‍ജലന 
ലക്ഷണങ്ങള്‍ വളരെപ്പെട്ടെന്നു പ്രത്യക്ഷപ്പെടും. 


നിരജ്മലന പ്രതിരോധം 


നിര്‍ജ്ജലനം തടയാനുള്ള ഏറ്റവും നല്ല വഴി നഷ്ടപ്പെടുന്ന ജലാം 
ശം തിരിച്ചു നല്‍കുക എന്നതാണ്‌. ഇതിനെ “പാനീയചികിത്സ്‌ 
എന്നു പറയുന്നു. 





എന്തു പാനിയമാണ്‌ കൊടുക്കേണ്ടത്‌? 


ഏതു പാനീയം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്‌ എന്നാല്‍ 
ഇതു സംബന്ധമായി രണ്ടു കാര്യങ്ങള്‍ പ്രധാനമായും ഓര്‍മ്മവയ്ക്ക 
ണം. വയറിളക്കമുള്ളപ്പോള്‍ അധിക പാനീയം കൊടുക്കണമെന്ന ഉപദേ 
ശം നിങ്ങള്‍ അമ്മയ്ക്ക്‌ നല്കുമ്പോള്‍, അത്‌ വീട്ടില്‍ തന്നെ ലഭ്യമാ 
വുന്നതും അവര്‍ക്ക്‌ അംഗീകരിക്കാന്‍ കഴിയുന്നതുമായിരിക്കണം. കു 
ട്ടിക്ക്‌ കഞ്ഞികൊടുക്കണമെന്നാണ്‌ നിങ്ങള്‍ ഉപദേശിക്കുന്നതെങ്കില്‍, 
കേരളത്തിലുള്ള ഒരമ്മയ്ക്ക്‌ അത്‌ സ്വീകാര്യമായിരിക്കും. ഉപദേശം 
നല്‍കുമ്പോള്‍ നിങ്ങളുടെ പ്രദേശത്തുള്ള അമ്മമാര്‍ക്ക്‌ നിര്‍ദ്ദേശിക്കപ്പെ 
ടുന്ന പാനീയം ലഭ്യമാകുന്നതാണോ, അവര്‍ അംഗീകരിക്കുന്നതാണോ 
എന്ന കാര്യം ശ്രദ്ധിക്കണം. അക്കാരണത്താലാണ്‌ പാനീയത്തെ വീട്ടില്‍ 
ലഭ്യമാവുന്ന പാനീയങ്ങള്‍ (11ഠണ൦ ദിലീാിം ദിഡ്ഠ്ട 11൧) 
എന്നു പറയുന്നത്‌. താഴെ പറയുന്ന ചില പാനീയങ്ങള്‍ നിങ്ങളുടെ 
സമൂഹത്തില്‍ ലഭ്യമാവുന്നതും സമൂഹം അംഗീകരിക്കുന്നതുമാണ്‌. 

പഞ്ചസാര-നാരങ്ങ-ഉപ്പ്‌ (സര്‍ബത്ത്‌) 

കഞ്ഞിവെള്ളം (സാധാരണ തോതില്‍ ഉപ്പ്‌ ചേര്‍ത്ത്‌) 

ലസി (തൈരും പാലും പഞ്ചസാരയും ചേര്‍ത്ത്‌ കടഞ്ഞത്‌) 


കരിക്കിന്‍ വെള്ളം 

ബാര്‍ലി വെള്ളം 

കടുപ്പം കുറഞ്ഞ ചായ 

പൊടിയരി വെള്ളം 

ഇതൊന്നുമില്ലെങ്കില്‍ ഒരു ഗ്ലാസ്‌ ശുദ്ധജലത്തില്‍ ഒരു സ്പൂണ്‍ 


പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേര്‍ത്ത്‌ ലഘുവായ ഗൃഹപാനീയം 
തയ്യാറാക്കാം. ഇങ്ങനെ ഗൃഹപാനീയം തയ്യാറാക്കുമ്പോള്‍ ശ്രദ്ധിക്കേണ്ട 
ഒരു കാര്യം ഉപ്പിന്‍െറ അളവ്‌ കൂടരുതെന്നതാണ്‌. തയ്യാറാക്കിയ പാനീ 
യത്തിന്‍െറ സ്വാദ്‌ കണ്ണുനീരിന്‍െറ സ്വാദായാല്‍ ഉപ്പും ന്‌; 
വേണ്ട അളവിലായിരിക്കും. 

ചികിത്സയ്ക്ക്‌ മുന്നു നിയമങ്ങള്‍ പാലിക്കണം 


1. 


നിങ്ങളുടെ കുട്ടിക്ക്‌ സാധാരണ നല്കാറുള്ളതിലും കൂടുതല്‍ പാനീ 
യം കൊടുക്കുക. 
കഞ്ഞിവെള്ളം, സര്‍ബത്ത്‌, ബാര്‍ലി വെള്ളം, കടുപ്പമില്ലാത്ത ചായ, 
ലസി എന്നിവയും മുലപ്പാല്‍, പതിവായി ചേര്‍ക്കുന്നതിലും ഇരട്ടി 
വെള്ളം ചേര്‍ത്ത്‌ പാല്‍ എന്നിവയും കൊടുക്കാം. 
ഓരോ തവണയും വയറിളകികഴിഞ്ഞാല്‍ അതിനുശേഷം 
രണ്ടു വയസ്സില്‍ താഴെ പ്രായമുള്ള കുട്ടികള്‍ക്ക്‌ കാല്‍ മുതല്‍ 
അരകപ്പ"* (50-100 മി.ലി) വരെ പാനീയം കൊടുക്കണം. 
രണ്ടുവയസ്സും അതില്‍ കൂടുതലും പ്രായമുള്ള കുട്ടികള്‍ക്ക്‌ അര 
മുതല്‍ ഒരു കപ്പ്‌* (100-200 മി.ലി) വരെ പാനീയം നല്‍കാം. മുതിര്‍ 
ന്നവര്‍ക്ക്‌ ആവശ്യാനുസരണം നല്കണം. 
കുട്ടി ഛര്‍ദ്ദിക്കുകയാണെങ്കില്‍ പത്ത്‌ മിനിറ്റ്‌ കഴിഞ്ഞു ചെറിയതോ 
തില്‍ പാനീയം കൊടുക്കുന്നത്‌ തുടരണം. 


. നിങ്ങളുടെ കുട്ടിക്ക്‌ ആഹാരം കൊടുക്കുക 


൭൫ ആവശ്യമായത്ര 

൭ ഒരു ദിവസം അഞ്ചുമുതല്‍ ഏഴു തവണ 
൭ ദഹിക്കാന്‍ എളുപ്പമുള്ളവ 

൭ പൊട്ടാസ്യം അടങ്ങിയത്‌. 


. നിര്‍ജ്ജലന ലക്ഷണങ്ങള്‍ ഉണ്ടോ എന്ന്‌ ശ്രദ്ധിക്കുക. നിര്‍ജ്ജലന 


ലക്ഷണങ്ങള്‍ ചോദിച്ചും, നോക്കിയും തൊട്ടും മനസ്സിലാക്കുന്നതെ 
ങ്ങനെയെന്ന്‌ നിങ്ങള്‍ അമ്മയ്ക്ക്‌ കാണിച്ചു കൊടുക്കണം. (ലക്ഷണ. 
ങ്ങള്‍ അന്യത്ര ചേര്‍ത്തിട്ടുണ്ട്‌). ചോദിച്ചും നോക്കിയും സ്‌പര്‍ശിച്ചും 
മനസ്സിലാക്കുന്നതെങ്ങനെയെന്ന്‌ കാണിക്കാന്‍ അമ്മയോട്‌ ആവശ്യ 
പ്പെടുക. 


ഈ കാര്യങ്ങള്‍ വളരെ പ്രാധാന്യമുള്ളതാണെന്ന്‌ അമ്മയോട്‌ പറയുക. 
വയറിളക്കം അമ്മയ്ക്കുതന്നെ തടയാന്‍ താഴെ പറയുന്ന കാര്യങ്ങള്‍ 
കൊണ്ടു കഴിയുമെന്നും പറയണം. 

൭ പഴകാത്തതും, ശുചിയായതും നല്ലവണ്ണം പാചകം ചെയ്തതുമായ 


ആഹാരവും, കൃടിക്കാന്‍ ശുദ്ധജലവും” കൊടുക്കുകയാണെങ്കില്‍ 


൫ മലവിസര്‍ജന ശേഷവും, ആഹാരം പാകം പെയ്യുന്നതും കുട്ടിക്ക്‌ 

ട്‌ ആഹാരം കൊടുക്കുന്നതിനും മുമ്പ്‌ സോപ്പ്‌ ഉപയോഗിച്ചു കൈ 

കഴുകുകയാണെങ്കില്‍, ഇതുപോലെ മുതിര്‍ന്നു കുട്ടികളുടെയും കൈ 
സോപ്പുപയോഗിച്ച്‌ കഴുകേണ്ടതാണ്‌. 


0) നിര്‍ജ്ജലന ചികിത്സ 


വയറിളക്കത്തിന്‍െറ ഫലമായുണ്ടാകുന്ന ആപല്ക്കരമായ അവസ്ഥ 
ജലാംശം വാര്‍ന്നുപോകലാണെന്നും അത്‌ മരണഹേതുവാകുമെന്നതും 
യ നാം ചര്‍ച്ച ചെയ്തു. വയറിളക്കം കുറെ സമയം തുടര്‍ന്ന; 

ന്നാല്‍ കൂടുതല്‍ കൂടുതല്‍ വെള്ളവും ഉപ്പും ശരീരത്തില്‍ രിന്നും നഷ്‌ 
ടമാവും. വീട്ടില്‍ ലഭ്യമാവുന്ന പാനീയങ്ങള്‍ സാധാരണയിലും അധി 
കമായി കൊടുത്തില്ലെങ്കില്‍ ഇവയുടെ നഷ്ടം നികത്‌ റ 
വരികയും, ശരീരത്തില്‍ വെള്ളത്തിന്‍െറയും ഉപ്പിന്‍െറയും അഭാവത്തി 
ന്‍െറതായ ലക്ഷണങ്ങള്‍ അഥവാ നിര്‍ജ്ജലന ലക്ഷണങ്ങള്‍, പ്രത്യക്ഷ 
പ്പെടുകയും ചെയ്യും. ആരോഗ്യ പ്രവര്‍ത്തകര്‍ അമ്മയോട്‌ ന്ന 
ലി കുട്ടിക്ക്‌ നിര്‍ജ്ജലന ലക്ഷണങ്ങള്‍ ഉണ്ടോ എന്ന്‌ പരിശോധിക്കു 
“കയും വേണം. ഇക്കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്‌ എന്തെന്നാല്‍ 
ഇത്തരം കേസുകള്‍ കൈകാര്യം ചെയ്യുന്നത്‌ ഒന്നാ ഭാഗത്തിരാ 
വിവരിച്ചിട്ടുള്ളതില്‍നിന്നും വ്ൃത്യസ്തമായാണ്‌. പ 











൭. മ 


നിര്‍ജ്ജലനലക്ഷണങ്ങള്‍ 


. ദാഹം. 

. താഴ്ന്ന കണ്ണുകള്‍ 

. താഴ്‌ന്ന ഉച്ചി (12 മാസത്തില്‍ താഴെ പ്രായമുള്ള കൂട്ടികളില്‍) 

. വരണ്ട വായും തൊണ്ടയും. 

5, മൂത്രം അളവില്‍ കുറവും സാധാരണയില്‍ കൂടുതല്‍ ജരുണ്ടതും. 
ആരോഗ്യപ്രവര്‍ത്തകര്‍ ഈ ലക്ഷണങ്ങള്‍ പരിചിതരാക്കൂകനും, 

ഓര്‍ക്കുകയും വേണം. അമ്മമാരെ ഈ ലക്ഷണങ്ങള്‍ പഞ്ഞു മനസ്സി 

ലാക്കണം. അല്ലാത്തപക്ഷം ചികിത്സ വേണ്ടസമയത്ത്‌ ്വയറിൂക്ക 

മുള്ള കുട്ടിയെ ആരോഗ്യപ്രവര്‍ത്തകരുടെ അടുത്തേക്ക്‌ എ നാല്‍ 

കള്‍ 


സ ൭. ഠാ പ 


നം, 


യുടെ അയവ്‌ തയ; നീരീക്ഷി, ന എം മാത്രമെ രിയ 


തോതിലുള്ള നര്‍ദ്ജലനവും ഗുരുതരമായ നി ര്‍ജ്ജലനവും വേര്‍തിരി 
ച്ചറിയാന്‍ കഴിയൂ. 


ഒരു കുട്ടിയില്‍ നിര്‍ജമുലനലക്ഷണെങ്ങള്‍ ഉള്ളതായി മനസ്സി വാക്കി 
യാര ഉടന്‍തനെ ഓറല്‍ റീഹൈഡഷന്‍ “൩ ധാള്‍ടുകൊഞ്ഞുശു പ്പി 
കിത്സ ആരംഭരികനെം. 


എന്താണ ഒ.ആര്‍.എസ്‌? 


ഓറര റിഹൈദഡ്രേഷന്‍ സാള്‍ട്ട്‌ (ഒ.ആര്‍.എസ്‌.) ചേര്‍ത്ത്‌ തയ്യാറാ 
ക്കിയ ലായിനികൊണ്ടുള്ള ചികിത്സയായിരിക്കണം നിര്‍ജ്ജലനലക്ഷ 
ണങ്ങള്‍ ഉള്ള കുട്ടിക്ക്‌ നല്കേണ്ടത്‌. ഒ.ആര്‍.എസ്‌. പായ്ക്കറ്റുകളിലാണ്‌ 
ലഭ്യമാവുന്നത്‌. അതില്‍ ഇനി പറയുന്നവ അടങ്ങിയിരിക്കുന്നു. 


ഘടകങ്ങള്‍ അളവ്‌ 
ഗ്ലൂക്കോസ്‌ 20.0 ഗ്രാം 
(പഞ്ചസാരയുടെ മറ്റൊരു രൂപം) 

സോഡിയം ക്ലോറൈഡ്‌ 3.5 ഗ്രാം, 
(കറിയുപ്പ്‌) 

സോഡിയം ബൈകാര്‍ബണേറ്റ്‌ 2,5 ഗ്രാം 
(ബേക്കിംഗ്‌ സോഡ) ഴ₹ 
പൊട്ടാഷ്യം ക്ലോറൈഡ്‌ 1.5 ഗ്രാം 


ഈ ഫോര്‍മുല പ്രകാരമുള്ളവ, ഒരു ലിറ്റര്‍ ശുദ്ധജലത്തില്‍ ലയിപ്പി 
ക്കണം. ലയിപ്പിച്ചു കഴിഞ്ഞതിനെ ഒ.ആര്‍.എസ്‌. ലായിനി എന്നുപറയു 
ന്നു. ഈ ലായിനി ഉടനെ ഉപയോഗിക്കാവുന്നതാണ്‌. ഒരിക്കല്‍ ലയി 
പ്പിച്ചുകഴിഞ്ഞ ലായിനി 24 മണിക്കൂറിനുള്ളില്‍ ഉപയോഗിക്കണം. ഒ.. 
ആര്‍.എസ്‌. പായ്ക്കറ്റുകളും, ഒരു ലിറ്റര്‍ കുടിക്കാനുള്ള വെള്ളം അള 
ക്കാനുള്ള പാത്രവും ആരോഗ്ു പ്രവര്‍ത്തകര്‍ക്ക്‌ നല്കുന്നുണ്ട്‌. ലായിനി 
വയ്ക്കുന്ന പാത്രം മൂടിവയ്ക്കണം. ചൂട ഏല്‍ക്കാത്ത വിധത്തിലും, 
കീടങ്ങള്‍, എലി, എന്നിവയ്ക്ക്‌ എത്താന്‍ കഴിയാത്ത വിധത്തിലും 
ആയിരിക്കണം ഒ.ആര്‍.എസ്‌ പായ്ക്കറ്റുകള്‍ സൂക്ഷിക്കേണ്ടത്‌. 


ഒ.ആര്‍.എസ്‌ ലായിനി എങ്ങനെ തയ്യാറാക്കണം? 


ഒ.ആര്‍.എസ്‌ ലായിനി തയ്യാറാക്കുന്ന ശരിയായ രീതി ആരോഗ്യപ്ര 
വര്‍ത്മതകന്‍ മനസ്സിലാക്കിയിരിക്കണം. താഴെപറയുന്ന ചുമതലകള്‍ ശരി 
യായി നിര്‍വ്വഹിക്കാന്‍ കഴിയണം. 
(1) കൈകള്‍ കഴുകുക. 
(2) ഒരു ലിറ്റര്‍ ശുദ്ധജലം അളന്നെടുക്കുക. (അഞ്ചു സാധാരണ ഗ്ലാസ്‌) 
(3) ഒ.ആര്‍.എസ്‌. പായ്ക്കറ്റിന്‍െറ അരികുവശം കത്രികകൊണ്ടു മുറിയ 
ക്കുക. പൌഡര്‍ മുഴുവനും വെള്ളത്തില്‍ ഇടുക. തം. ) 
അല്പം പൌനഡര്‍പോലും ശേഷിക്കരുത്‌. 
(4) പയഡര്‍ പൂര്‍ണ്ണമായും ലയിച്ചു ചേരുന്നതുവരെ സ്പൂണ്‍കൊണ്ട്‌' 
തുളക്കുക. 


ഒ.ആധ്‌.എസ്‌ ലായിനികൊണ്ടുള്ള 
നറരജ്മലനചികിത്സ 


1. ആദ്യത്തെ നാച - ആറ്‌ മണ്ഃക്കുറുകളില്‍ എത്രമാതം ഒ.ആര.എസ്‌.. 
ലായിനി കൊടുക്കണം 


(മ ആറുമാസത്തിനു താഴെ പ്രായമുള്ള കുട്ടിക്ക്‌ 
200-400 മി.ലിറ്റര്‍ അഥവാ 1-2 കപ്പ (ഓരോ 15 മിനിട്ടിലും .: 
മുതല്‍ 5 റ്റീസ്പൂണ്‍) 


ി (൪) 7 മുതല്‍ 12 മാസം വരെ പ്രായമുള്ള കുട്ടിക്ക്‌ 


600-800 മി.ലിറ്റര്‍ അഥവാ 3-4 കപ്പ്‌ (ഓരോ 15 മിനിദ്ദിലും 6 

മുതല്‍ 8 റ്റീസ്പൂണ്‍?) 

(9) മുതിര്‍ന്ന കുട്ടികള്‍ക്കും പ്രായപൂര്‍ത്തിയായവര്‍ക്കും 

1-4 ലിറ്റര്‍ അഥവാ 55-20 കപ്പ്‌ വരെ (ഓരോ 15 മിനിട്ടിലും 10 
റ്റീസ്പൂണ്‍ മുതല്‍ ഒരു കപ്പുവരെ) രോഗി കൂടുതല്‍ ഒ.ആര്‍.എസ്‌. 
ലായിനി ആവശ്യപ്പെടുകയാണെങ്കില്‍ കൊടുക്കണം. 

കണ്‍പോള വീര്‍ത്തിരിക്കയാണെങ്കില്‍ ഒ.ആര്‍.എസ്‌. കൊടുക്കുന്നത്‌ 
നിര്‍ത്തുകയും, വെള്ളം മാത്രമോ അല്ലെങ്കില്‍ മറ്റു ്രാവകങ്ങളോ (ഉപ്പു 
ചേരാത്തത്‌) കൊടുക്കുക. കണ്‍പോളകളുടെ വീക്കം മാറിയാല്‍ ഒ.ആര്‍. 
എസ്‌. ലായിനി വീണ്ടും കൊടുക്കാം. 


ശ്രദ്ധിക്കുക 


ഏറെനേരം അവഗണിക്കപ്പെട്ടതും ഗുരുതരവുമായ കേസുകളില്‍ (കോ 


ളറ രോഗത്തില്‍ പ്രത്യേകിച്ചും) രോഗിയെ ആശുപത്രിയില്‍ ഉടന്‍ 


എത്തിച്ച്‌ ചികിത്സ നടത്തേണ്ടതാണ്‌ പെട്ടെന്നുള്ള പുനര്‍ജലനത്തിന്‌ 
്രിപ്പുകളും മറ്റും വേണ്ടിവന്നേക്കും. 


ആശുപത്രികളുടെ പങ്ക 


ഗുരുതരമായ നിര്‍ജലനമുണ്ടെങ്കില്‍ വീട്ടിലെ ചികിത്സ മതിയാ 
വില്ല. അമിതമായ അസ്വസ്ഥത, കണ്ണുകള്‍ കുഴിഞ്ഞിരിക്കുക, മൂത്രം 
പോകാതിരിക്കുക, ബോധമില്ലാതിരിക്കുക എന്നിവ ധുരുതരമ്ഥയ നിര്‍ 
ജലനത്തിന്‍െറ ലക്ഷണങ്ങളാണ്‌. ഇത്തരം രോഗികളെ ആശുപ്രതിയില്‍ 
എത്തിക്കാന്‍ ഒട്ടും ഖെവകിക്കരുത്‌. 

ഗുരുതരമായ നിര്‍ജലനമുള്ള രോഗികഠിക്ക്‌ വളരെ പെട്ടെന്ന്‌ നഷ്‌ 
പ്പെട്ട വെള്ളവും ലവണങ്ങളും തിരിച്ചു നല്‍കേണ്ടതായിട്ടുക്ട്‌. പ്രത്യയ 
കം ലായിനികള്‍ സിരകള്‍വഴി കുത്തിവെച്ചാണ ഇത്‌ സാദ്ധ്യമാചെ 
ന്നത്‌. ഇതിനുവേണ്ടിയുള്ള പ്രത്യേകം ലായനികള്‍ എല്ലാ ആശുപ്രതി 
കളിലും ഉണ്ടറധകണ്ടതാണ്‌. വയറിളക്കരോഗങ്ങളുടെ ചികിത്സയ്ക്ക്‌ 


ഭി.എച്ച്‌.സികമിലും മറ്റ്‌ ആശുപ്ര്തികളിലും അവശ്യം ഉണ്ടായിരി 


കേണ്ടെ ഓഷധങ്ങളുടെയും മറ്റും ലിസ്റ്റ്‌ താഴെകൊടുക്കുന്നു. 
1 ്ധിപ്പ്‌ സെറ്റുകള്‍ $ 
2 നോര്‍മല്‍ സാലെന്‍ ലായനി 

3 5% ഗ്ലൂക്കേസ ലായനി 

4 ഗ്ലൂക്കോസ്‌ സലൈന്‍ ലായനി 

ട സോഡിയം ഓബകാര്‍ബണേറ്റ്‌ ഇബംഷന്‍ 


പ 


€ വിംഗര്‍ ലാക്ടേറ്റ്‌ ലായനി 

7 പെം്ടാന്ധയം ക്ലോറൈഡ്‌ ഇഞ്ചക്ഷന്‍ ട്രെടാസൈക്ടീന്‍, 
കോളദ്രൈമക്സസോള്‍, ആപിസിലീന്‍ എന്നി മരുന്നുകള്‍ വയറി 

ചമരൌരാഗങ്ങളുടെ ചികില്‍സക്ക്‌ തയ്യാറെടുക്കുന്നതിന്‍െറ ആദ്യപടി 

ഇവ അശൂപ്രതികളില്‍ ലഭ്യമാക്കുക എന്നതാണ്‌. 


വയരിളക്കുരോഗങ്ങള്‍ 
തഭയുന്നതെങ്ങ്‌നെ? 


രോശചികിത്സയെക്കാള്‍ പ്രധാനം രോഗം വരാതെ നോക്കുകയാണ 
യും രോഗാണുക്കളാണ്‌ രോഗം പരത്തുന്നതെങ്കിലും അവ കുടിവെ 
രീല്ും . ആഹാരത്തിലുമെത്തുന്നത്‌ പല രീതികളിലൂടെയാണ്‌. 
തുറസ്സായ. സ്ഥലത്ത്‌ മലവിസര്‍ജ്ജനം നടത്തുന്നതുമൂലം മലത്തിലൂ 
ടെ പുറത്തുവരുന്ന രോഗാണുക്കള്‍ പരിസരത്തില്‍ വ്യാപിക്കുന്നു, 
വൃത്ത്ഒകഴു പരിസരത്തില്‍നിന്ന്‌ കുടിവെള്ളത്തിലേക്കും ആഹാരവസ്‌ 
നുക്കളിലേക്കും പരക്കുന്ന ഈ രോഗാണുക്കള്‍ ആഹാരത്തിലൂടെയോ 
കൂടിവെള്ളളത്തിലൂടെയോ ശരീരത്തിലേക്ക്‌ പ്രവേശി, ക്കുന്നു. രോഗാണു 
കരള്‍ പരത്തുന്നതില്‍ ഈച്ച നല്ല പങ്ക; വഹിക്കുന്നു ണ്ട്‌. മലിമസമായ 
പരിസരത്തിലും ആഹാരവസ്തുക്കളിലും യഥേഷ്ടം സഞ്ചരിക്കുന്ന 
ഈച്ച രോഗാണുക്കളെ സംക്രമിപ്പിക്കുന്നു. 
രോഗഴാണുവിനെറ മേല്‍ വിവരിച്ച സംക്രമവ്ൃത്തം മുറിക്കുകയാണ്‌ 
രോഗപ്രതിരോധത്തിന്‍െറ പ്രധാന ലക്ഷ്യം. കുടിവെള്ളത്തിന്‍െറയും 
ആഹാരത്തിന്റയും മലിനീകരണം തടയല്‍, കുടിവെള്ളത്തിന്‍െറ 
ശുദ്ധീകരണം, കക്കുസുക. വഴിയുള്ള മലത്തിന്‍െറ ശരിയായ നിര്‍ 
മ്മാര്‍ജട്ജനം എന്നിവയാണ്‌ രോഗ്പ്രതിരോധ പ്രവര്‍ത്തനങ്ങളുടെ പ്ര 
ധാന ഘടകങ്ങള്‍. 





ത്സ 


കു ട്രിവെള്ളുളം:- 
കുടിവെള്ള സ്രോതസ്സുകള്‍:- 


1, ഉപരിതവമലം 

| റ്സര്‍വോയ്റുകള്‍ 

൫) നദികളും അരുവികളും കനാലുകളും 

) കുളങ്ങളും രതഭാകങ്ങളും 
2, ഭൂഗര്‍ർ ജലം 

പ്പ്‌ അഴ കുറഞ്ഞ കിണറുകള്‍ (60ലിഠഴ ഷലിട) 

6] ആടകകുടിയ കിണറുകള്‍ (ല്ലോ ലട) 

പാഡ്ട്ന ഹ്തൃെ പഡതികള്‍ പൊതുവേ ഉപ്തല ജലത്തെ 
രന്ഗ്‌ ക്കുന്നത്‌. പരിതലജലത്തില്‍ പൊതുറേ  മലിനികരണ 
സ്ാര്ധകള്‍ ന്‌, അതുകൊണ്ട്‌ അവയിലെ വെള്ളം ശുദ്ധീ 
കരണത്തിന്‌ ധോം മാത്രമേ ഉപയോഗിക്കാവു. 


റിസര്‍വോയറുകള്‍:- 


ഇവ മനുഷ്യനിര്‍മ്മിത തടാകങ്ങളാണ്‌. നദിക്ക്‌ കുറുകേ അണക്കെ 
ട്ടുകളും ബണ്ടുകളും കെട്ടിയാണ്‌ റിസര്‍വോയറുകള്‍ ഉണ്ടാക്കുന്നത്‌. 
റിസര്‍വോയറുകളിലേക്ക്‌ വെള്ളം ഒഴുകുന്ന ചുറ്റുമുള്ള പ്രദേശമാണ 
ആ റിസര്‍വോയറിന്‍െറ “ആവാഹ്പ്രദേശം”. ആവാഹപ്രദേശത്തിന്‍െറ 
വൃത്തിയാണ്‌ വെള്ളത്തിന്‍െറ ശുദ്ധി നിര്‍ണ്ണയിക്കുന്നത്‌. ആവാഹപ്രദേ 
ശത്ത്‌ മനുഷ്യവാസമോ, കന്നുകാലി മേച്ചിലോ ഉണ്ടാകരുത്‌. ഇതില്ലെ 
ങ്കില്‍പ്പോലും ചിലപ്പോള്‍ റിസര്‍വോയറിലേക്കു വെള്ളമെത്തിക്കുന്ന 
അരുവികളോ നദിയോ മുകള്‍ പ്രദേശത്ത്‌ മലിനപ്പെടാനുള്ള സാദ്ധ്യ 
തയുണ്ട്‌. 


നദികള്‍ :- 


നദിയിലെ വെള്ളം ഏതാണ്ടെപ്പോഴും ധാരാളം മാലിന്യങ്ങളടങ്ങിയ 
താണ്‌. ഇതൊരിക്കലും ശുദ്ധീകരിക്കാതെ കുടിക്കാനായി ഉപയോഗിച്ചു 
കൂടാ. വരൾച്ചക്കാലത്ത്‌ നദിയിലെ വെള്ളത്തിന്‍െറ തോത്‌ കുറയു 
മ്പോള്‍ മാലിന്യങ്ങളുടെ അംശം താരതമ്യേന കൂടുന്നു. പല നദികളി 
ലേക്കും പട്ടണങ്ങളില്‍നിന്നുള്ള മാലിന്യങ്ങളും ഒഴുക്കുന്നു. കൂടാതെ 
കുളിക്കാനും വസ്ത്രം അലക്കാനും, കന്നുകാലികളെ കുളിപ്പിക്കാനും 
മറ്റും ഉപയോഗിക്കുന്നതും രോഗാണുക്കളെ നദീജലത്തില്‍ എത്താന്‍ 
സഹായിക്കുന്നു. 


കുളങ്ങള്‍:- 


നമ്മുടെ പല ഗ്രാമങ്ങളിലും കുളങ്ങള്‍ ഒരു പ്രധാന ജലസ്രോത 
സ്സാണ്‌. മനുഷ്യനും കന്നുകാലികളും വഴിയുള്ള മലിനീകരണം നദി 
കള്‍ക്ക്‌ പറഞ്ഞതുപോലെ കുളങ്ങള്‍ക്കും ബാധകമാണ്‌. 


ഭൂഗര്‍ഭജലം:- 


ചെറിയ സമൂഹങ്ങള്‍ക്ക്‌ ശുദ്ധജലമെത്തിക്കാനുള്ള ഏറ്റവും നല്ല 
മാര്‍ഗ്ഗം ഭൂഗര്‍ഭജലമാണ്‌. ഉപരിതല ജലത്തെ അപേക്ഷിച്ച്‌ ഇവയിലെ 
വെള്ളം താരതമ്യേന മാലിന്യങ്ങള്‍ കുറഞ്ഞതാണ്‌. കിണറുകളാണ്‌ 
പ്രധാന ഭൂഗര്‍ഭജല സ്രോതസ്സുകള്‍. 


കിണറുകള്‍:- 


കിണറുകള്‍ ആഴം കുറഞ്ഞവയും |51ലിിന ൦1] ആഴം കൂടിയവ 
യുമായി [ഠില്യോ ൦] തരംതിരിക്കാം. ശരിക്കുള്ള ആഴത്തേക്കാള്‍ വെ 
ുളുമെടുക്കുന്നത്‌ ഏത തട്ടില്‍നിന്നാണ്‌ എന്നതനുസരിച്ചാണ്‌ ഇങ്ങനെ 
തരംതിരിക്കുന്നത്‌. 

ആഴക്കിണറുകളിലെ വെള്ളം പൊതുവേ മാലിന്യങ്ങള്‍ കുറഞ്ഞ 
താണ്‌. ആഴമില്ലാത്ത കിണറുകളാണ്‌ മലിനപ്പെടാന്‍ കൂടുതല്‍ സാ 





ആഴക്കിണറും ആഴംകുറഞ്ഞ കിണറും 


ധൃത. ആഴക്കിണറുകള്‍ വറ്റാതെ വര്‍ഷം മുഴുവന്‍ വെള്ളവും നല്‍കു 

ന്നു. എന്നാല്‍ ഈ കിണറുകളിലെ വെള്ളത്തിന്‌ പൊതുവേ കാഠിന്യം 

കൂടുതലാണ്‌. 
കിണറുകള്‍ നിര്‍മ്മിച്ചിട്ടുള്ള രീതിയനുസരിച്ചു അവയെ തരംതിരി 
ക്൭ാഠ. 

8] “കച്ചാ” കിണറുകള്‍ അകം കെട്ടിയിട്ടില്ലാത്തവയാണ്‌. വെള്ളം കി 

ട്ടുന്ന തട്ടുവരെയുള്ള വെറുമൊരു കുഴിയാണിത്‌. 

0] “പക്കാ” കിണറുകളില്‍ അകം കല്ലുകൊണ്ടോ ഇഷ്ടികകൊണ്ടോ 
കെട്ടിയിരിക്കും. 

൦] ഗാല്‍വനൈസ്ഡ്‌ ഉരുമ്പിന്‍െറ ഒരു പൈപ്പ്‌ വെള്ളം കിട്ടുന്ന തട്ടു 
വരെ ഇറക്കിയാണ്‌ “ട്യൂബ്‌ വെല്ലുകള്‍ ” നിര്‍മ്മിക്കുന്നത്‌. പെപ്പിന്‍െറ 
താഴെ മണ്ണും മറ്റും അരിക്കാനുള്ള സംവിധാനവും മുകളില്‍ ഒരു 
ഹാന്‍ഡ്പമ്പും ഘടിപ്പിച്ചിരിക്കും. 


കേരളത്തിലെ കുടിവെള്ള സ്രോതസുകള്‍ 


ശാസ്ത്രസാഹിത്യപരിഷത്ത്‌ 1987 ല്‍ നടത്തിയ സര്‍വേ പ്രകാരം 
കേരളത്തിലെ ഗ്രാമങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകള്‍ ഇപ്രകാര 
മാണ്‌. 


ജലസ്രോതസ്‌ വീടുകള്‍ [%] 
സ്വന്തം കിണര്‍ 57.96 
പൊതുകിണര്‍ 27,61 
കുളം 3.0 
പൊതുപൈപ്പ്‌ 8.55 
കായല്‍, തോട 1.09 


മറ്റുള്ളവ 1.42 


) 15 


വലിയ പട്ടണങ്ങളില്‍ പൊതുപൈപ്പിലൂടെയുള്ള വെള്ളം ഉപയോഗി 
ക്കുന്നവരുടെ എണ്ണം ഇതിലും കൂടുതലായിരിക്കും. കഴിഞ്ഞ വര്‍ഷം 
നാം നടത്തിയ പഠനത്തില്‍നിന്ന്‌ തെളിഞ്ഞ ഒരു കാര്യം, വയറിളക്കരോ 
ഗങ്ങള്‍ വരാനുള്ള സാദ്ധ്യത കൂടുതലുള്ളത്‌ പൊതുപൈപ്പും, പൊതു 
കിണറുകളും ഉപയോഗിക്കുന്നവരിലാണെന്നാണ്‌. വരൾച്ചക്കാലത്ത്‌ 
ലോറിയില്‍ വെള്ളം എത്തിച്ചുകൊടുക്കപ്പെട്ടവരുടെ ഇടയിലും രോഗം 
കൂടുതലായി കണ്ടു. അതുകൊണ്ട്‌ ഈ സ്രോതസ്സുകളില്‍നിന്ന്‌ കിട്ടുന്ന 
വെള്ളം ശുദ്ധമാണെന്നിറപ്പു വരുത്തിയാല്‍ തന്നെ ഈ രോഗങ്ങള്‍ 
ഗണ്യമായി കുറയ്ക്കാന്‍ സാധിക്കും. 


കിണറുകളുടെ മെച്ചപ്പെടുത്തല്‍ 


മാലിന്യങ്ങള്‍ പരമാവധി കുറഞ്ഞ വെള്ളം കിട്ടണമെങ്കില്‍ കിണറു 
കള്‍ക്ക്‌ താഴെ പറയുന്ന ഗുണങ്ങള്‍ ഉണ്ടായിരിക്കണം. 

മ] കിണറിന്‍െറ 50 അടി ചുറ്റളവില്‍ കക്കൂസ്‌ [സെപ്റ്റിക്‌ ടാജഃ, ലിച്ച്‌ 

പിറ്റ്‌) ആല, മാലിന്യങ്ങള്‍ ഇടുന്ന കുഴികള്‍ എന്നിവ ഉണ്ടായിരിക്ക 

രുത്‌. 

കിണറിന്‍െറ അടിയില്‍നിന്ന്‌ വേണം വെള്ളം വരാന്‍. വശങ്ങളില്‍ 

നിന്ന്‌ വെള്ളം കടക്കാതിരിക്കാന്‍ മുകളില്‍ 10 അടിയെങ്കിലും കല്ലും 

[അല്ലെങ്കില്‍ ഇഷ്ടിക] സിമന്‍റും വെച്ച്‌ വെള്ളം കടക്കാത്തവിധ 

ത്തില്‍ കെട്ടണം. 

0] ഇങ്ങനെ കെട്ടിയത്‌ നിലത്ത്‌ നിന്ന്‌ രണ്ടോ മൂന്നോ അടിയെങ്കിലും 
ഉയരത്തില്‍ പൊക്കിയ മതിലുണ്ടാക്കണം. 

0] ഈ മതിലിന്‌ ചുറ്റും 3 അടിയെങ്കിലും വീതിയില്‍ ഒരു പ്ലാറ്റ്ഫോറം 
ഉണ്ടായിരിക്കുന്നത്‌ നന്ന്‌ [സിമന്‍േറാ കോണ്‍ക്രീറ്റോ]. ഈ പ്ലാറ്റ്‌ 
ഫോറത്തിന്‌ വെള്ളം ഒഴുകിപോകാനായി പുറത്തോട്ട്‌ നേരിയ ചെ 
രിവുണ്ടായിരിക്കണം. 

൦) പുറത്ത്‌ പോകുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലും ആവശ്യ 
മാണ്‌. ഈ ചാല്‍ കിണറിന്‍െറ ആവാഹൃപ്രദേശത്തിന്‌ വെളിയിലുള്ള 
ഒരു കുഴിയില്‍ വെള്ളമെത്തിക്കണം. 
സാധാരണയുള്ള പൊതുകിണറുകള്‍ ഈ രീതിയില്‍ മെച്ചപ്പെടുത്താ 

വുന്നതാണ്‌. ഇതിനുപുറമെ പൊതുകിണറുകള്‍ മെച്ചപ്പെടുത്താനുള്ള 

ഒരു വഴി അവയുടെ മുകള്‍ ഭാഗം ഒരു സിമന്‍റ്‌-കോണ്‍ക്രീറ്റ്‌ സ്ലാബ്‌ 
കൊണ്ട്‌ അടയ്ക്കുക എന്നതാണ്‌. ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാല്‍ വെ 
ള്ളം പുറത്തോട്ട എടുക്കാനായി ഒരു കൈ പമ്പും ഘടിപ്പിക്കേണ്ടതാണ്‌. 
ഇങ്ങനെ കിണറിന്‍െറ മുകള്‍ഭാഗം അടച്ച്‌ ഹാന്‍ഡ്പമ്പ്‌ വെക്കുക 
വഴി മാത്രം കിണറുകളുടെ മലിനീകരണം തൊണ്ണൂറ്‌ ശതമാനത്തിലേ 
റെ കുറക്കാവുന്നതാണെന്ന്‌ കണ്ടിട്ടുണ്ട്‌. 

നിലവിലുള്ള കുച്ചാ കിണറുകളും ആഴം കൂട്ടി. ഹാന്‍ഡ്‌ പമ്പ്‌ 
സ്ക്രീനും ഘടിപ്പിക്കുക വഴി മെച്ചപ്പെട്ടതാക്കാം. ഇതിനുശേഷം ഇത്ത 
രം കിണറുകളില്‍ വെള്ളമുള്ള ലവലുവരെ പുഴിമണലും അതിനുമീതെ 
കളിമണ്ണും നിറക്കാവുന്നതാണ്‌. 


0 


ത്ത 


[[ം 





കിണര്‍വെള്ളത്തിന്‍െറ ക്ലോറിനേഷന്‍ 


തുറന്ന കിണറുകള്‍, പ്രത്യേകിച്ച്‌ പൊതുകിണറുകള്‍ ക്നോറിനേഷന്‍ 
വഴ ശുദ്ധീകരിക്കാവുന്നതാണ്‌. വരള്‍ച്ചക്കാലത്തും രോഗം പടര്‍ന്ന്‌ 
പിടിക്കാന്‍ സാദ്ധ്യതയുള്ള സമയങ്ങളിലും ഈ നടപടി പ്രത്യേക 
പ്രാരാന്യമര്‍ഹിക്കുന്നു. എന്നാല്‍ ക്ലോറിനേഷന്‍ കിണറുകള്‍ മെച്ചപ്പെ 
ടുത്തുന്ന പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ബദലല്ല. ഈ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ശേ 
ഷംചെയ്യേണ്ടതാണ്‌. 

ബ്ലീച്ചിംഗ്‌ പൌഡര്‍ ഉപയോഗിച്ചാണ്‌ സാധാരണയായി കിണര്‍ വെ 
ള്ളം രോഗാണു വിമുക്തമാക്കുന്നത്‌. ഇത്‌ കോളറയടക്കമുള്ള ബാക്‌ 
ടീരിയകള്‍ക്കെതിരെ ഫലപ്രദമാണെങ്കിലും വൈറസുകളെ [മഞ്ഞപി 
ത്തം, പോളിയോ] നശിപ്പിക്കുന്നില്ല. നല്ല ബ്ലീച്ചിംഗ്‌ പൌഡറില്‍ 33% 
ക്ലോറിനുണ്ടായിരിക്കണം. വായുവും, വെളിച്ചവും, ഈര്‍പ്പവും കൊ 
ണ്ടാല്‍ ഇതില്‍നിന്ന്‌ ക്ലോറിന്‍ നഷ്ടപ്പെടുന്നു. ഇതു തടയാന്‍ ബ്ലീച്ചിംഗ്‌ 
പൌഡറിനോട ചുണ്ണാമ്പുചേര്‍ത്ത്‌ വെളിച്ചവും ഈര്‍പ്പവും തട്ടാതെ 
സൂക്ഷിക്കണം. ഇങ്ങനെ സൂക്ഷിച്ച പൌഡറേ ജലശുദ്ധീകരണത്തിന്‌ 
ഉപയോഗിക്കാവു. കിണര്‍ വെള്ളം ബ്ലീച്ചിംഗ്‌ പൌഡര്‍ ഉപയോഗിച്ച്‌ 
താഴെപ്പറയും വിധം ശുദ്ധീകരിക്കാം. 


ഒ] കിണറിലെ വെള്ളത്തിന്‍െറ വ്യാപ്തം അളക്കുക. 
ജലനിരപ്പിന്‍െറ ആഴം ട്‌ 1 
കിണറിന്‍െറ വ്യാസം 0 
വ്യാപ്തം [ലിറ്ററില്‍] -- 3.14 4: 2൯ 


ചിട 10%) 
എ. 


17 


0] ഓരോകിണറിലെയും വെള്ളത്തിന്‌ ആവശ്യമായ ബ്ലീച്ചിംഗ്‌ പൌ 
ഡറിന്‍െറ തോത്‌ കണക്കാക്കാന്‍ ചില പ്രത്യേക ഉപകരണങ്ങളുണ്ട്‌. 
പൊതുവില്‍ പറഞ്ഞാല്‍ 1000 ലിറ്റര്‍ വെള്ളത്തിനു 2.5 ഗ്രാം നല്ല 
യിനം ബ്ലീച്ചിംഗ്‌ പൌഡര്‍ വേണം. 

൦] ഇങ്ങനെ കണക്കാക്കിയ തോതിലുള്ള ബ്ലീച്ചിംഗ്‌ പൌഡര്‍ ഒരു 
ബക്കറ്റിലിട്ട കുറച്ചു വെള്ളം ചേര്‍ത്ത്‌ കുഴമ്പു രൂപത്തിലാക്കണം. 
[ഒരു സമയം 100 ഗ്രാമിലധികം ബക്കറ്റിലെടുക്കരുത്| പിന്നെ കൂടു 
തല്‍ വെള്ളം ചേര്‍ത്ത്‌ നല്ലവണ്ണം കലക്കണം. മിനിറ്റോളം വെക്കു 
മ്പോള്‍ ചുണ്ണാമ്പും തരികളും അടിയിലോട്ട്‌ ഈറും. മുകളിലുള്ള 
വെള്ളം മറ്റൊരു ബക്കറ്റിലേക്കു മാറ്റുക. 

ഠി] ഈ ബക്കറ്റ്‌ കിണറ്റിലേക്ക്‌ ആഴ്ത്തി പലതവണ്‌ മേല്‍പ്പോട്ടും 
താഴ്പ്പോട്ടും വേഗത്തില്‍ നീക്കുക. ആവശ്യത്തിലുള്ള ക്ലോറിന്‍ 
വെള്ളത്തിലെത്തിക്കാന്‍ ഈ ല്രരകിയ ഒന്നിലേറെ തവണ ചെയ്യേ 
ണ്ടതായി വരും. 
ബ്ലീച്ചിംഗ്‌ പൌഡര്‍ കലര്‍ത്തിക്കഴിഞ്ഞാല്‍ ഒരു മണിക്കൂര്‍ നേരത്തേ 

ക്കു വെള്ളം ഉപയോഗിക്കരുത്‌. 

കുളങ്ങള്‍ മെച്ചപ്പെടുത്തല്‍ 

കുളങ്ങളിലെ വെള്ളം പൊതുവില്‍ മാലിന്യം കൂടിയവയാണെന്നു 

പറഞ്ഞല്ലോ. എന്നാല്‍ ഈ വെള്ളം മെച്ചപ്പെടുത്തി കുടിക്കാനും 
മറ്റുമായി ഉപയോഗിക്കാവുന്നതാണ്‌. ഇതിനായി താഴെപ്പറയുന്ന കാര്യ 
ങ്ങള്‍ ചെയ്യേണ്ടതാണ്‌. 

2] പുറത്തുനിന്നുള്ള വെള്ളം അകത്തോട്ട വരാതിരിക്കാന്‍ കുളത്തി 
ന്‍െറ വശങ്ങള്‍ ഉയര്‍ത്തിക്കെട്ടുക. 

0] കുളത്തിനു ചുറ്റും വേലികെട്ടുക മൃഗങ്ങള്‍ അകത്തു കയറാതിരി 

ക്കാന്റാണിത്‌. 
൦] കുളിക്കാനോ വസ്ത്രം കഴുകാനോ ആരെയും സമ്മതിക്കരുത്‌; 
കുടിവെള്ളത്തിനായുപയോഗിക്കുന്ന കുളത്തില്‍ ആരെയും ഇറങ്ങാ 
നനുവദിക്കാതിരിക്കുന്നതാണുത്തമം. കുളത്തിലെ വെള്ളം മണലി 
ലൂടെ അരിച്ച്‌ സമീപത്ത്‌ കുഴിക്കുന്ന കിണറ്റില്‍ എത്തിക്കാവുന്ന 
താണ്‌. ഈ കിണറ്റില്‍ പമ്പു വെച്ചാല്‍ നല്ലയിനംവെള്ളം ധാരാള 
മായി അതില്‍നിന്നു ലഭ്യമാവും. 


പൊതുജല വിതരണപദ്ധതികള്‍:- 


പൊതുപൈപ്പുകളിലൂടെ നമുക്കു കിട്ടുന്ന വെള്ളം റിസര്‍വോയറുക 
ളില്‍ നിന്നോ മറ്റു തടാകങ്ങളില്‍ നിന്നോ നദികളില്‍ നിന്നോ എടുക്കു 
ന്നവയാണ്‌. പട്ടണങ്ങളിലും ചില ഗ്രാമങ്ങളിലും ഇത്തരം വെള്ളമാണ്‌ 
കുടിക്കാനായി ലഭിക്കുന്നത്‌. 

ഇങ്ങനെയുള്ള വെള്ളം ശുദ്ധീകരിക്കാന്‍ പ്രത്യേക ഏര്‍പ്പാടുകള്‍ 
വണം. 


18 


1. സാഭരണ ജലം:- 


ജല സംഭരണികളില്‍ സൂക്ഷിക്കുന്ന പ്രക്രിയതന്നെ ജലത്തിന്‍െറ 
ഗുണനിലവാരം ഉയര്‍ത്തുന്നു. നദിയില്‍ നിന്നും മറ്റും എടുക്കുന്ന 
വെള്ളം 10-14 ദിവസം സംഭരണികളില്‍ സൂക്ഷിക്കുക വഴി 90% വരെ 
' ബാക്ടീരിയകള്‍ നശിച്ച്‌ പോകുന്നു. 


അരിക്കല്‍ (0%॥1ഘി൦സ:- 


പൊതുജല വിതരണ സ്ൃയനമ്രദായത്തിലെ വെള്ളം ശുദ്ധീകരിക്കലില്‍ 
ഏറ്റവും പ്രധാനപ്പെട്ട പ്രരകിയയാണിത്‌. മണല്‍ ഫില്‍ട്ടറുകളാണ്‌ ഇതി 
നായി ഉപയോഗിക്കുന്നത്‌. ഇവ രണ്ടു. തരത്തിലുണ്ട്‌. മെല്ലെ അരിക്കു 
ന്നവയും (൭10 ടമ൩ഠ0 11൦) വേഗത്തില്‍ അരിക്കുന്നവയും (14൧10 
ടി 110൦5). ആദ്യത്തെ ഇനം രണ്ടാമത്തേതിനെ അപേക്ഷിച്ച്‌ സ്വല്പം 
കാര്യക്ഷമത കുറവാണെങ്കിലും തൃപ്തികരമാണ്‌. നിര്‍മ്മിക്കാന്‍ ചില 
വും വളരെ കുറവാണ്‌. 1.2 മീറ്റര്‍ കട്ടിയിലുള്ള മണലാണ്‌ [0.15-0.35 
മില്ലീ മീറ്റര്‍ വ്യാസമുള്ള തരികള്‍] ഫില്‍ട്ടറിന്‍െറ പ്രധാനഭാഗം. ഇത്‌ 
ചരലിന്‍െറ ഒരു ലയറിനു മുകളില്‍ പാകിയിരിക്കുന്നു. മണലിന്‍െറ 
മുകള്‍ഭാഗത്തെ 2-3 സെന്‍റീമീറ്ററില്‍ ആല്‍ഗേ, പ്ലാങ്കട്ടണ്‍ ഡ്യറ്റം 
തുടങ്ങിയ ജൈവവസ്തുക്കള്‍ വളരുന്നു. വെള്ളം ശുദ്ധീകരിക്കുന്നതില്‍ 
ഇത്‌ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. 

ഒരിക്കല്‍ നിര്‍മ്മിച്ചാല്‍ മണല്‍ ഫില്‍ട്ടറുകള്‍ . വര്‍ഷങ്ങളോളം. ഉപ 
യോഗിക്കാം. 


4 ൫ നികു 
ഴ്ച ഡു 7 ല്‌. 
പ്പ്‌ ട്ട: 


്്‌ 


റ ര 
ഞാനിനി ി 


വം 
പ്‌ യ 


ി 
[ചി 
മ 
ച്‌ 
ക്‌ 
ലം 
ടു ലി 
സം 
ക. [ക 2 
ര്‍ ടു: 4: 
നു 
വം 
[ 
[ 
ചി 
ര്‌ 
ക്ട 
ച 
യി 


ഖു 
യു്‌ :" 
ലു 
റി 
൫൪ ഹ്‌: 
[ .] 
കര്‍. 
പ്‌ 
2: 
ച ടും 
നം ജ്‌ 
ട്‌ 
ര്‍ത്ം 
ബ്ല 
വര്‌ 
ന 
൪ 
റ വ്ര 
ലം 
ി ന) 
റ്റു 
൮ ഷ്‌ 
൫ 
൭൬൭. 
പൂ, 
1! 


ലം 
൭ 
പ 
൭ ലം ഷ്‌) 
മം 
ത) 
രല; രര 
പി) [) യ്‌ 
ളി പ യയ 
ലു; ലാര 
റ 
ഡ്ഡട ഠോ. 
ദം 
റാ 
റയ്‌ 
എ 
റ ൮ ര 
പട യ ര്യ 
ര ര്‌ ൫9 ഠം ൦5. 
സ്യിട്യ എ) 
ടും; ം] 
മക്‌ റൂമ റ 
ഡം പ 


0 ലി 

7൧൧; ങ്ങളുള്ള പൈപ്പു ൧0 ഷു 
റല [2 റ ലളി ൧൧൧ റ്റ 
റി ഥ്‌ (യില ര്‌ 


ലി 
വ 
ദ? 
ഥു 
ടു്‌ 
൫ 
റ 
ലട 
സ്സ്‌ 





| 


3. ക്ലനോറിനേഷന്‍:- ( 

പൊതുവിതരണ ജലം ക്ലോറിനേറ്റ്‌ ചെയ്യുക പതിവുണ്ട്‌. എന്നാല്‍ 
അരിക്കലിലൂടെ ശുദ്ധീകരിച്ച വെള്ളം വേണം ക്ലോറിനേറ്റ്‌ ചെയ്യാന്‍. 
വളരെ മലിനമായ നദിയിലെയും മറ്റും വെള്ളം അരിക്കാതെ ക്ലോറിനേറ്റ്‌ 
ചെയ്തുകൊണ്ട്‌ ഒരുപയോഗവുമില്ല. പൊതു വിതരണത്തിനുള്ള ജലം 
വലിയ തോതില്‍ ക്ലോറിനേറ്റ്‌ ചെയ്യാന്‍ വാതകം, ക്ലോറമീന്‍, പെര്‍ക്ചോ 
റോണ്‍ എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാം. വലിയ തോതിലുള്ള 
ക്ലോറിനേഷനന്‍ ക്ലോറിന്‍ വാതകം തന്നെയാണുത്തമം. 

സംഭരണം, അരിക്കല്‍, ക്ലോറിനേഷന്‍ എന്നീ പ്രക്രിയകള്‍ക്കുശേഷ 
മാണ്‌. പൈപ്പുകളില്‍കൂടെ വെള്ളം പല സ്ഥലങ്ങളിലായിട്ടെത്തിക്കു 
ന്നത്‌. ഭൂമിക്കടിയിലുള്ള പൈപ്പുകളില്‍ പൊട്ടലോ, ലീക്കോ ഉണ്ടെങ്കി 
ലും, ഇത്തരം പൊട്ടിയ പൈപ്പുകള്‍ പ്രത്യേകിച്ച്‌ അഴുക്കുവെള്ളം 
കൊണ്ടുപോകുന്ന പൈപ്പുകള്‍ക്കടുത്താണെങ്കിലും, പൈപ്പുകളുടെ 
' ജോയിന്‍റുകള്‍ക്കിടയില്‍ ലീക്കുണ്ടെങ്കിലും മറ്റും ശുദ്ധീകരണത്തിനു 
ശേഷമുള്ള വെള്ളം മലിനപ്പെടാന്‍ സാദ്ധ്യതയുണ്ട്‌. സ്ഥിരമായി വെ 
ള്ളൂമില്ലാത്ത പൈപ്പുകളില്‍ ചിലപ്പോള്‍ നെഗറ്റീവ്‌ മര്‍ദമുണ്ടാവുകയും 
പുറത്തുനിന്നുള്ള മാലിന്യമടങ്ങിയ വെള്ളം അകത്തേക്കു വലിച്ചെടു 
ക്കുകയും ചെയ്യും. ഇത്തരം മലിനീകരണം കണ്ടുപിടിക്കണമെങ്കില്‍ 
പല സ്ഥലങ്ങളിലായുള്ള വെള്ളം ഗുണനിലവാരത്തിന്‌ ടെസ്റ്റ്‌ ചെയ്യേ 
ണ്ടിയിരിക്കുന്നു. 


ലോറി വെള്ളം: 


വരൾച്ചക്കാലത്ത്‌ പല പ്രദേശങ്ങളിലും ലോറികളില്‍ വെള്ളമെത്തി 
ക്കാറുണ്ട്‌. ഇതിനുവേണ്ടി സര്‍ക്കാര്‍ കോണ്‍ട്രാക്റ്റ്‌ നല്‍കുകയാണ്‌ 
പതിവ്‌. ഈ വെള്ളം എവിടെനിന്ന്‌ എടുക്കുന്നുവെന്നോ അതിന്‍െറ 
ഗുണനിലവാരം എന്തെന്നോ പലപ്പോഴും ആരും അന്വേഷിക്കാറില്ല. 
1987-ലെ മരണങ്ങളില്‍ 77% ലോറിവെള്ളം കുടിക്കാനായി ഉപയോഗി 
ച്ചവരിലാണ്‌. 


വെള്ളത്തിന്‍െറ ഗുണനിലവാരം:- 


വെള്ളത്തിന്‍െറ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്‌ പല ഘടകങ്ങ 
ളാണ്‌. അവയില്‍ രോഗം പരത്തുന്നതില്‍ പ്രധാന പങ്കുവഹിക്കുന്നവ 
ബാക്ടീരിയകളും വൈറസുകളുമാണ്‌. മലത്തില്‍നിന്നുള്ള മാലിന്യ 
ങ്ങള്‍ വെള്ളത്തില്‍ കടന്നുകൂടിയിട്ടുണ്ടോ എന്നറിയാന്‍ ചെയ്യുന്ന 
ടെസ്റ്റാണ്‌ “കോളിഫോം കരണ്ട്‌” (01/ഠന്ണ 00൩0. 100 മില്ലീ 
ലിറ്റര്‍ വെള്ളത്തിലുള്ള കോളിഫോം ബാക്ടീരിയകളുടെ .എണ്ണമാണിത്‌. 
പൊതുവെ പറഞ്ഞാല്‍ (ഒ) ഒരു സാമ്പിളിലും 100 മില്ലീലിറ്ററില്‍ 10-ല്‍ 
കൂടുതല്‍ കോളിഫോം ബാക്ടീരിയകള്‍ ഉണ്ടായിരിക്കരുത്‌. (0) ഇ 
കോളി എന്ന ബാക്ടീരിയ ഒരു സാമ്പിളിലും ഉണ്ടാകരുത്‌. (൦) ഒരു 


20 


വര്‍ഷം ടെസ്റ്റ്‌ ചെയ്യുന്ന 95% സാമ്പിളുകളും ബാക്ടീരിയാ വിമുക്ത 
മായിരിക്കണം. 


ടെസ്റ്റ്‌ ചെയ്യാന്‍ സാമ്പിള്‍ എടുക്കേണ്ടവിധം 


200-250 മില്ലി ലിറ്റര്‍ വ്യാപ്തമുള്ള ന്യൂര്രല്‍ ഗ്ലാസിന്‍െറ, സ്‌റ്റെറി 
ലൈസ്‌ ചെയ്ത കുപ്പികളിലാണ്‌ വെള്ളമെടുക്കേണ്ടത്‌. ടെസ്റ്റ്‌ ചെയ്യാന്‍ 
കൊടുക്കുന്ന ലാബറട്ടറിയില്‍നിന്നു തന്നെ ഇതിനായുള്ള കുപ്പികള്‍ 
വാങ്ങുന്നതാണ്‌ നല്ലത്‌. 


ടാപ്പുകളില്‍ നിന്നുള്ള സാമ്പിള്‍:- 


സ്ഥിരമായി ഉപയോഗിക്കുന്ന ടാപ്പില്‍ നിന്നാണെങ്കില്‍ ടാപ്പ്‌ മുഴുവ 
നായി തുറന്ന്‌ രണ്ടു മിനുട്ട നേരം വെള്ളം പോകാനനുവദിക്കുക. 
എന്നിട്ട കുപ്പി അടിയില്‍ പിടിച്ചുകൊണ്ട്‌ വെള്ളത്തിനടിയില്‍ കൊണ്ടു 
വരിക. കുപ്പി നിറച്ച്‌ സ്റ്റോപ്പര്‍ ഇടുക. 


കിണര്‍, കുളം, നദി തുടങ്ങിയവയില്‍ നിന്നുള്ള സാമ്പിള്‍ 


മേല്‍ പറഞ്ഞ തരത്തിലുള്ള കുപ്പിയുടെ കഴുത്തില്‍ കെട്ടിയ ഒരു 
ചരടോടെ സ്റ്റെറിലൈസ്‌ ചെയ്യുക. ഈ ചടരടിന്‍െറ അറ്റത്ത്‌ മറ്റൊരു 
ചരട കെട്ടി കുപ്പി ജലാശയത്തില്‍ താഴ്ത്തി വെള്ളമെടുക്കുക. 

ഇത്തരത്തില്‍ എടുക്കുന്ന സാമ്പിളുകള്‍ കാലതാമസമില്ലാതെ ലാ 
ബറട്ടറിയില്‍ എത്തിക്കണം. ഉടനെ എത്തിക്കാന്‍ സാദ്ധ്യമല്ലെങ്കില്‍ 
ഐസിന്മേല്‍ വെക്കണം. ഇങ്ങനെ ഐസിന്മേല്‍വെച്ച സാമ്പിളുകള്‍ 
48 മണിക്കൂറിനകമെങ്കിലും ലാബറട്ടറിയില്‍ എത്തിക്കണം. 


വീട്ടില്‍ വെള്ളം ശുദ്ധീകരിക്കുന്നത്‌ 


ചെറിയതോതില്‍ വെള്ളം ശുദ്ധീകരിക്കാന്‍ ഏറ്റവും നല്ല മാര്‍ഗ്ഗം തിള 
പ്പിക്കലാണ്‌. 5-10 മിനുട്ട നേരം തിളപ്പിച്ചാല്‍ എല്ലാ രോഗാണുക്കളും 
നശിക്കും. ശുദ്ധമെന്ന്‌ ഉറപ്പില്ലാത്ത വെള്ളം കുടിക്കുന്നതിന്‌ മുമ്പ 
തിളപ്പിക്കുകതന്നെയാണുത്തമം. ഇതുകൂടാതെ ബ്ലീച്ചിംഗ്‌ പൌഡര്‍, 
ക്ലോറിന്‍ ഗുളികകള്‍, അയഡിന്‍ മുതലായ വസ്തുക്കളും വീട്ടിലെ 
വെള്ളം ശുദ്ധീകരിക്കാന്‍ ഉപയോഗിക്കാം. വിലകൂടിയ ഫില്‍ട്ടറുകളും 
ഇതിനായി ലഭ്യമാണ്‌. 


മലനിര്‍മ്മാര്‍ജനം 


മൂന്നാം ലോകരാജ്യങ്ങളില്‍ പരിസര മലിനീകരണത്തിന്‍െറ ഏറ്റവും 
പ്രധാന കാരണം മലത്തിന്‍െറ നിര്‍മ്മാര്‍ജ്ജനത്തിനുള്ള വ്യവസ്ഥകള്‍ 
വേണ്ട രീതിയില്‍ ഇല്ലാത്തതാണ്‌. മണ്ണിന്‍െറയും വെള്ളത്തിന്‍െറയും 


1 പിള 


മി 
ആഹാരത്തിന്‍െറയും മലിനീകരണം ഈച്ചകളുടെ പെരുകല്‍ എന്നി 


വയ്ക്ക്‌ ഇത്‌ കാരണമാകുന്നു. 


കേരളത്തിലെ സ്ഥിതി 


കേരളത്തിലെ ഗ്രാമങ്ങളില്‍ പരിഷത്‌ നടത്തിയ പഠനത്തില്‍ കണ്ടത്‌. 
ഇപ്രകാരമാണ്‌. 


മലവിസര്‍ജ്ജന രീതി വീടുകള്‍ (%) 
പറമ്പില്‍ 48.47 
തുറന്ന കക്കൂസ്‌ 14.15 
കായല്‍, തോട്‌ 3.18 
സാനിറ്ററി കക്കൂസ്‌ 34.01 


ഗ്രാമങ്ങളിലെ ജനങ്ങളില്‍ മൂന്നിലൊന്നു മാത്രമേ സുരക്ഷിത കുക്കൂ 
സുകള്‍ ഉപയോഗിക്കുന്നുള്ളു. ഇവയുടെ ഉപയോഗം വര്‍ദ്ധിപ്പിക്കാ 
നുള്ള നടപടികള്‍ പ്രത്യേകം പ്രാധാന്യമര്‍ഹിക്കുന്നു. 


സുരക്ഷിത കക്കൂസുകള്‍ 


കക്കൂസുകള്‍ ജലസ്രോതസുകളില്‍നിന്ന്‌ ചുരുങ്ങിയത്‌ 50 അടിയെങ്കി 
ലും ദൂരെയായിരിക്കണം. കഴിയുന്നതും ജലസ്രോതസുകളെക്കാള്‍ 
താഴ്ന്ന പ്രദേശത്തായിരിക്കണം നിര്‍മിക്കുന്നത്‌. മഴക്കാലത്ത്‌ വെള്ളം 


ഉര്‍ട്ട കുഴികളുള്ള കക്കൂസ്‌. 





22 


കെട്ടിനിലക്കാന്‍ സാദ്ധ്യതയുള്ള സ്ഥലങ്ങള്‍ അനുയോജ്യമല്ല. 

൧1.) മോഡല്‍ കക്കൂസുകള്‍ താരതമ്യേന ചെലവു കുറഞ്ഞ 
താണ്‌. കൂുഴിയിലുള്ള മലത്തെ പുറവുമായി ബന്ധമില്ലാതാക്കുന്നത്‌ 
വളഞ്ഞ പൈപ്പിലുള്ള വെള്ളമാണ്‌ (വാട്ടര്‍ സീല്‍). ഇതു കാരണം 
ഈച്ചകള്‍ക്ക്‌ കുഴിയിലേക്കു പ്രവേശനം ലഭിക്കുന്നില്ല. മാത്രമല്ല കക്ക 
ൂസില്‍നിന്ന്‌ മണമുണ്ടാകാതിരിക്കാനും ഇതു സഹായിക്കുന്നു. 

കുഴി 3-35 മീറ്റര്‍ ആഴവും 75 സെന്‍റീ മീറ്റര്‍ വ്യാസവുമുള്ളതായി 
രിക്കും. ഒരു കുഴി നികന്നാല്‍ |ഇതിനു 5-10 വര്‍ഷം വരെ എടുക്കും.) 
മറ്റൊന്നുണ്ടാക്കി, കണക്ഷന്‍ പൈപ്പിന്‍െറ ദിശ മാറ്റിയാല്‍ മതി. 


പട്ടണങ്ങളിലെ മാലിന്യ നിര്‍മ്മാര്‍ജനം:- 


ചില പട്ടണങ്ങളിലെങ്കിലും വീടുകളില്‍നിന്നുള്ള മലവും മറ്റു മാലി 
നയങ്ങളും ഡ്രെയിനേജ്‌ പൈപ്പുകളിലായി ശേഖരിച്ച്‌ നീക്കം ചെയ്യുന്നു. 
ഇത്തരം മാലിന്യങ്ങള്‍ (ടല സംസ്കരണത്തിനുശേഷം കടലിലോ 
പുഴയിലോ മറ്റു സ്ഥലങ്ങളിലോ ഒഴുക്കിക്കളയുന്നു. ഒഴുക്കുന്നതിനു 
മുമ്പുള്ള സംസ്ക്കരണം ശരിയായ രീതിയില്‍ നടന്നില്ലെങ്കില്‍ വമ്പിച്ച 
തോതിലുള്ള മലിനീകരണ സാദ്ധ്യതകളുണ്ട്‌. 





